Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. mal. MMID 
KL / TV ( N )/ 12 /2009- 2011 


सत्यमेव जयते 


GOVERNN 


- 
കേര 


og mudah 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


28th June 2011 

2011 2m 28 
7th Ashadha 1933 
1933 G 24000 7 


beijo 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Department of Insurance Medical Services 

TENDER NOTICE 


No. DIMS/TN -02 /2011-12] 


No. F4 -6324 (a )/2010/ DIMS. 


27th May 2011 


Sealed competititve tenders are invited for the supply 
of Dental Chair with accessories with following 
specifications for ESI Hospital, Vadavathoor from original 
manufacturers or approved authorized distributors. 

The firm should submit the authorization letter along 
with tender if it is supplied through authorized agent/ 
distributor. Authorization letter if need be got confirmed 
from original dealer before finalizing tender. The number and 
date of opening of the tender should be superscribed on the 
envelope containing the tender. 
Cost of tender form (including tax ): 

Original 1, 144 . 

Duplicate * 595 . 
Tenders received after the prescribed date and time 
will not be accepted . The maximum period admissible for 
delivery of the Dental Chair should be 45 to 60 days, 
since the date of supply order issued and to be supplied 
to ESI Hospital, Vadavathoor. 

Tender forms can be obtained either direct from the 
office of the Director of Insurance Medical Services on 


payment of its actual cost by cash /money order or by 
paying * 50 additionally over and above the cost of 

tender forms. EMD 1 % of the total cost of Dental 
Chair will have to be produced in the form of Demand 
Draft taken in favour of the Director of Insurance Medical 
Services and submitted along with the filled tender forms 
as laid down in general conditions of Stores Purchase 
Rules and KFC . Filled tender forms without EMD or 
inadequate EMD will be rejected summarily . Any doubt 
regarding these issue can be got clarified from the 
Purchase Officer before filling the tenders. So incomplete 
tender or tender that violates Store Purchase Rules will be 
rejected. In short, tender opened on the specified date or 
rate quoted being lowest will be available from the day 
once the notification /advertisement appearing in the News 
paper/Government website /Gazette as the case may be but 
upto 29 - 6 - 2011 , 3 p .m . Tenders will be opened on 
30 -6 - 2011, 3 p.m . The prices quoted should be inclusive of 
all taxes, duties and transportation charges to the place of 
delivery/specified by the Director of Insurance Medical 
Services. 


The undersigned reserves the right to accept or reject 
the tender without assigning any reason as provided under 
Store Purchase Rules. The purchase will be made strictly in 
accordance with Store Purchase Rules as applicable to any 
other purchase under Government Department and shall be 
treated as void if the clause /rules in Store Purchase Rules 
committing the same. 

- ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ് വകുപ്പിന്റെ 
കീഴിലുളള ഇ . എസ്. ഐ . ആശുപത്രിയിലേക്ക് ഡെന്റൽ 
ചെയർ വിതരണം ചെയ്യുന്നതിന് മത്സരാടിസ്ഥാനത്തിലുളള 
സീൽചെയ്ത ടെണ്ടറുകൾ അംഗീകൃത വിതരണക്കാരിൽ 
നിന്നോ ഉൽപാദകരിൽ നിന്നോ ക്ഷണിച്ചുകൊള്ളുന്നു . 


touch control for Spittoon tumbler water flow , X -Ray 
viewer, Light with Sensor Contrtol, Chair functions 
controlled with remote having chair movements with 
programmes unit with 1 Airotor hand pieced, 1 fiber 
optic point with fiber optic head priced , In built 
LED light cure unit , strong micro motor cord with 
straight and contra angled hand prices internal 
scalar with 3 tips motorised suction internal scalar 
with 3 tips motorised suction with both low and 
high vacuum suction directly into the drain . 
Multifunctional foot control, Dental X -Ray Unit 70 
KVA 8ma, with chair mout scissor arm stand , 
Developer Box , Intra oral Camera (Computer type) 
Silent compressor 1HP 60 Litre tank -Zero Back ache 
prelatic Doctori Stool. 


അംഗീകൃത വിതരണക്കാരനോ ഏജന്റോ ആണ് വിതരണം 
ചെയ്യുന്നതെങ്കിൽ സ്ഥാപനത്തിന്റെ Authorization letter 
ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ടെണ്ടർ ഉൾക്കൊള്ളുന്ന 
കവറിന് പുറത്ത് നമ്പരും ടെണ്ടർ തുറക്കുന്ന തീയതിയും 
രേഖപ്പെടുത്തേണ്ടതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില (ടാക്സ് ഉൾപ്പടെ) : 

ഒറിജിനൽ - Y 1,144. 

ഡ്യൂപ്ലിക്കേറ്റ് ? 595. 
ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 29 - 6- 2011, 3 മണി. 


Directorate of Insurance 

Medical Services, 
Thiruvananthapuram . 


(Sd.) 
Director of Insurance Medical 

| Services . 


-- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമ യ വും 
30 -6 - 2011, 3 മണി. 


നിശ്ചിത തീയതിയും സമയത്തിനു ശേഷം ലഭിക്കുന്ന 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . സപ്തഓർഡറിന്റെ തീയതിക്കു 
ശേഷമുള്ള 45 മുതൽ 60 വരെയുള്ള ദിവസങ്ങളാണ് ഡെന്റൽ 
ചെയർ വിതരണം ചെയ്യുന്നതിനുള്ള പരമാവധി കാലയളവ്. ഈ 
വകുപ്പിലെ വടവാതൂർ ഇ .എസ്. ഐ . ആശുപത്രിയിലാണ് വിത 
രണം ചെയ്യേണ്ടത്. 


ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസിന്റെ ഓഫീസിൽ 
നിന്നും നേരിട്ടോ അല്ലെ ങ്കിൽ ? 50 മണി യോർ ഡർ 
മുഖേനയോ ടെണ്ടർ ഫോമുകൾ സ്വീകരിക്കാവുന്നതാണ്. 

മൊത്തം തുകയുടെ 1 % നിരതദ്രവ്യം ഇൻഷ്വറൻസ് മെഡി 
ക്കൽ സർവ്വീസസിന്റെ പേരിലെടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ടെണ്ടർ 
ഫോമിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പർച്ചേസിംഗ് ഓഫീസർ 
നിശ്ചയിക്കുന്ന ( 1 % മിനിമം ) നിരതദ്രവ്യം ഇല്ലാത്തതോ മതിയായ 
തുകയ്ക്ക് അല്ലാത്തതോ ആയ ടെണ്ടർ ഫോമുകൾ സ്വീകരിക്കു 
ന്നതല്ല . 

സ്റ്റോർ പർച്ചേസ് റൂൾ| കേരള ഫിനാൻഷ്യൽ കോഡ് 
നിബന്ധനകൾ പാലിക്കാത്ത / അനുസൃതമല്ലാത്ത ടെണ്ടർഫോമുകൾ 
സ്വീക രി ക്കു ന്ന ത ല്ല . തുക കൾ എല്ലാ ടാക് സു കളും 
ഡ്യൂട്ടികളും ട്രാൻസ്പോർട്ടേഷൻ ചാർജ്ജുകളും ഉൾപ്പെടുന്നവയാ 
യിരിക്കും. 

സ്റ്റോർ പർച്ചേസ് റൂൾ പ്രകാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
അധികാരിക്ക് പർച്ചേസിംഗ്ഓഫീസർക്ക് ടെണ്ടർ സ്വീകരിക്കുന്ന 
തിനോ തള്ളിക്ക ള യു ന്ന തിനോ ഉള്ള അധികാരം അന്തിമ 
മായിരിക്കും. പർച്ചേസ് നടത്തുന്നത് കർശനമായും സ്റ്റോർ 
പർച്ചേസ് റൂളിന് വിധേയമായിരിക്കും. 


Itenn - Dental Chair. 
Quantity — 1, ESI Hospital, Vadavathoor. 
Specification — Electrically Operated Dental Chair 
mount unit with continental delivery systems with 
5 point tray consisting of 16 open programs, Light 
with two volts intensity cooling fan , two present 
programmes with Zero and gargle position , feather 


